Government of Kerala 
കേരള സർക്കാർ 

2011 


- Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


सत्यमेव जयते 


GOVERNN 


കര 


ാർ 


രള സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LVI 
വാല്യം 56 


18th October 2011 
2011 ഒക്ടോബർ 18 
26th Aswina 1933 
1933 ആശ്വിനം 26 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


THRISSUR DISTRICT 
തൃശ്ശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

- നടപടിക്രമം 


സബ് രജിസ്ട്രാർ പാലിക്കേണ്ടതാണ്. ഈ ഉത്തരവ് 
മേൽവകഭൂമികളുടെ രജിസ്ട്രേഷൻ നടക്കുന്നതിലേക്കായി 
ബന്ധപ്പെട്ട സബ്രജിസ്ട്രാർ ഓഫീസിൽ ഹാജരാക്കുന്നതിന് 
മാത്രം അനുവദിച്ചു . 


- (2) 


നമ്പർ ബി5 -6700 / 2011/ കെ . ഡിസ്. 


2011 മേയ് 9. 


നമ്പർ ബി5 - 6699 / 2011 / കെ . ഡിസ്. 

2011 മേയ് 9. 
സൂചന: - (1) ശ്രീ . പുളിക്കൽ മുഹമ്മദ് മകൻ ഹംസ 

എന്നയാൾ നൽകിയ അപേക്ഷ 
(2) തലപ്പിള്ളി അ ഡീഷണൽ തഹശീൽ 

ദാരുടെ 20 - 4 - 2011 എന്ന തീയതിയിലെ 

സി5 -5777 / 11 -ാം നമ്പർ റിപ്പോർട്ട്. 
(3) ജില്ലാ കളക്ടറുടെ 13 - 4 - 2010 - ലെ 

ബി6- 58688/ 06 -ാം നമ്പർ നടപടിക്രമം. 
(4) ജില്ലാ കളക്ടറുടെ 26 - 6 - 2010 - ലെ 

ബി6 - 58688 / 06 -ാം നമ്പർ നടപടിക്രമം 
നെടുമ്പുര വില്ലേജ്, സർവ്വ 160 / പി, 161/ പി, 199 / 2, 
202/ പി - ൽപ്പെട്ട ഭൂമിയുടെ തരം രേഖപ്പെടുത്തിയതിനെതിരെ 
സൂചന (1 ) പ്രകാരമുള്ള അപേക്ഷയിൽ അഡീഷണൽ 
തലപ്പിള്ളി തഹശീൽദാർ അന്വേഷണ റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടുള്ളതാണ്. 

അഡീഷണൽ തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ നെടുമ്പുര വില്ലേജ് സർവെ 160 / പി, 161/ പി , 
199 / 2, 202/ പി എന്നീ നമ്പരുകളിൽപ്പെട്ട ഭൂമി റസിഡൻഷ്യൽ 

പ്ലോട്ട് വിത്തൗട്ട് റോഡ് ആക്സസ് എന്ന വിഭാഗത്തിൽ 
ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 15, 000 ( പതിനയ്യായിരം ) 

ഫെയർ വാല നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 
ആയതിൻപ്രകാരം ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ അനന്തര 
നടപടി സ്വീകരിക്കേണ്ടതാണ്. ജില്ലാ കളക്ടറുടെ സൂചന ( 3) 
ഉത്തരവിലെ ഖണ്ഡിക 3, 4 പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ 


സൂചന: - ( 1) ശീ . പുളിക്കൽ മുഹമ്മദ് മകൻ ഹം സ 

- എന്നയാൾ നൽകിയ അപേക്ഷ 
(2) തലപ്പിള്ളി അഡീഷണൽ തഹശീൽദാരുടെ 

20-4- 2011- ലെ സി5- 5176 / 11 നമ്പർ റിപ്പോർട്ട്. 
(3) ജില്ലാ ക ള ക് ട റു ടെ 13 - 4 - 2 0 10 - ല 

ബി6 -58688/ 06 -ാം നമ്പർ ഉത്തരവ്. 
( 4) ജില്ലാ കളക്ടറുടെ26 - 6 - 2010 - ലെ ബി6 - 58688 / 06 

-- നമ്പർ ഉത്തരവ്. 
നെടുമ്പുര വില്ലേജ് സർവെ നമ്പർ 200 / 1, 200 / 2 - ൽപ്പെട്ട 
ഭൂമിയുടെ തരം രേഖപ്പെടുത്തിയതിനെതിരെ സൂചന ( 1 ) 
പകാരമുള്ള അപേക്ഷ യിൽ തലപ്പിള്ളി അ ഡീഷണൽ 
തഹശീൽദാർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. 
ബി . റ്റി .ആർ പ്രകാരം സർവെ നമ്പർ 2 00 / 1 നിലവും 200 / 2 
പുരയിടവും ആണ്. 

- അ ഡീഷണൽ തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ നെടുമ്പുര വില്ലേജ് സർവെ നമ്പർ 200 / 1 
എന്ന നമ്പരിൽപ്പെട്ട ഭൂമിക്ക് വെറ്റ് ലാന്റ് എന്ന വിഭാഗത്തിൽ 
ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 10 , 000 ( പതിനായിരം ) 


ആർ ഒന്നിന് - 15,000 (പതിനയ്യായിരം ) ന്യായവില 
നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . ആയതിൻ പ്രകാരം 
ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ അനന്തര നടപടി സ്വീകരി 
ക്കേണ്ടതാണ്. ജില്ലാ കളക്ടറുടെ സൂചന ( 3) ഉത്തരവിലെ 
ഖണ്ഡിക 3, 4 പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ സബ്ജിസ്റ്റാർ 
പാലിക്കേണ്ടതാണ്. ഈ ഉത്തരവ് മേൽവകഭൂമികളുടെ 
ര ജി സ് ട്രേഷൻ നടക്കുന്നതിലേക്കായി ബന്ധപ്പെട്ട 
സബ്രജിസ്ട്രാർ ഓഫീസിൽ ഹാജരാക്കുന്നതിന് മാത്രം 
അനുവദിച്ചു . സർവ്വ നമ്പർ 2 01/ 1- നെ സംബന്ധിച്ച് 
കെ .എൽ. യു ./തണ്ണീർത്തട നിയമപ്രകാരം നിലം നികത്തലിന് 
അനുമതി ലഭിച്ചിട്ടില്ലാത്തതാണെന്ന് കാണുന്നു . ഈ ഉത്തരവ് 
പഞ്ചായത്ത്/ കോർപ്പറേഷൻ/മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ 
നിന്നും കെട്ടിടങ്ങൾ മുതലായവയുടെ നിർമ്മാണത്തിന് 
അനുമതി ലഭിക്കുന്നതിനായി ഹാജരാക്കാൻ അനുവാദ 
മില്ലാത്തതാകുന്നു . 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
തൃശ്ശൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


